Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV( N )/634/2015 -17 


വി 
ക 


GOVERNS 


A 


ാർ . 


ാള സർ 
VMENT OF 


S 


ക് 


, 


KERAL 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 1 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 മാർച്ച് 17 
17th March 2015 

1190 മീനം 3 
3rd Meenam 1190 
1936 ഫാൽഗുനം 26 
26th Phalguna 1936 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


മ്യൂസിയവും മൃഗശാലയും വകുപ്പ് 

- ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്.( കെ ) 697 / 2015 . 


2015 ഫെബ്രുവരി 25. 


--മ്യൂസിയം മൃഗശാലാ വകുപ്പിന്റെ തിരുവനന്ത പുരം 
ഡ യ റ ക ട റേ റ്റി നോട് അ നു ബ ന്ധിച്ച് ജീവ ന ക്കാർക്കും 
സന്ദർശകർക്കും ഭക്ഷണസാധനങ്ങൾ നൽകുന്ന ഒരു ക്യാന്റീൻ 
1 - 5 -2015 മുതൽ 3 വർഷക്കാലം കരാർ അടിസ്ഥാനത്തിൽ 
നടത്തുന്നതിന് സാമ്പത്തികശേഷിയും മുൻപരിചയവുമുള്ള 
വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും സീൽ വെച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


സന്ദർശകർക്കും ജീവനക്കാർക്കും വെവ്വേറെ നിരക്കിലാണ് 
ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഓരോ ഇനം 
ഭക്ഷണ സാധനത്തിനും ജീവനക്കാർക്കും, സന്ദർശകർക്കും 
നൽകുന്ന വില പ്രത്യേകം കാണിക്കേണ്ടതാണ്. ദർഘാസിൽ 
വില രേഖപ്പെടുത്താത്ത ഇനങ്ങൾ വിൽക്കുന്നതിന് മ്യൂസിയം 
മൃഗശാലാ ഡയറക്ടറുടെ പക്കൽനിന്നും മുൻകൂർ അനുമതി 
വാങ്ങിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ നിശ്ചിത ഫോറത്തി 
ലാണ് സമർപ്പിക്കേണ്ടത്. ദർഘാസ് ഫോറത്തിന്റെ വില 1,000-o, 
എസ്. റ്റി . യുമാണ്. ഡപ്ലി ക്കേറ്റ് കോപ്പിയ് ക്ക് - 500 - o 
എസ്. റ്റി.യുമാണ് ഒടുക്കേണ്ടത്. ടെൻഡർ ഫോമുകൾ മാർച്ച് 
24 -ാം തീയതി മുതൽ 28 -ാം തീയതി വരെ ഈ ഓഫീസിൽ 


നിന്നും പ്രവർത്തി സമ യ ങ്ങ ളിൽ ലഭി ക്കു ന്ന താ ണ് . 
ദർഘാസുകൾ മ്യൂസിയം മൃഗശാലാ വകുപ്പ് ഡയറക്ടറേറ്റിൽ 
ലഭിച്ചിരിക്കേണ്ട അവസാന തീയതി 2015 മാർച്ച് 30 -ാം തീയതി 
വൈകു ന്നേരം 3 മണി വരെ യാ ണ് . വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ദർഘാസിനോടൊപ്പം സർക്കാർ സ്ഥാപനത്തിൽ ക്യാന്റീൻ 
നട ത്തി യിട്ടുള്ള മു ൻ പ രി ചയ സർട്ടിഫിക്കറ്റ് കൂടി 
ഹാജരാക്കേണ്ടതാണ്. അന്നേദിവസം 3.30 മണിക്ക് അപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെയോ, അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. ഓരോ 
ദർഘാസിനോടുമൊപ്പം 3,000 നിരതദ്രവ്യം, ഡയറക്ടറുടെ 
പേരിൽ ഡിഡി ആയി അടയ്ക്കേണ്ടതാണ്. കൂടാതെ ഒരു 
ലക്ഷം രൂപയുടെ സോൾവെൻസി സർട്ടിഫിക്കറ്റും ഹാജരാക്കേ 
ണ്ടതാണ്. കരാർ ഉറപ്പിച്ചു കിട്ടുന്ന കരാറുകാരൻ നിശ്ചിത 
ദിവസം തന്നെ ക്യാന്റീൻ ആരംഭിക്കേണ്ടതും അതിനുമുൻപായി 
50,000 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വയ്ക്കേണ്ടതും കരാർ തുക 
ഒടു ക്കേ ണ്ട തു മാ ണ് . കൂടാതെ - 100 - ന്റെ മുദ്രപത്രത്തിൽ 
എഗ്രിമെന്റ് വെയ്ക്കേ ണ്ട തു മാ ണ് . ക്യാന്റീൻ നട ത്തുന്ന 
കെട്ടിടത്തിന് പൊതുമരാമത്ത് വകുപ്പ് കാലാകാലങ്ങളിൽ 
നിശ്ച യി ക്കുന്ന വാടക മുൻകൂ റാ യി കരാ റു കാ ര ൻ 
അടയ്ക്കേണ്ടതും വൈദ്യുതി ചാർജ്ജ്, വെള്ളക്കരം തുടങ്ങിയവ 


കരാറുകാരൻ തന്നെ വഹിക്കേണ്ടതുമാണ്. ദർഘാസുകൾ 
കാരണംകൂടാതെ നിരസിക്കുന്നതിനോ മാറ്റിവെയ്ക്കുന്നതിനോ 
ഉള്ള അധികാരം മ്യൂസിയം മൃഗ ശാലാ ഡ യ റ ക് - റിൽ 
നിക്ഷിപ്തമായിരിക്കും. 

നിരക്ക് രേഖ പ്പെടു ത്തണ്ട് ഭക്ഷണസാധ ന ങ്ങ ളുടെ 
വിവരങ്ങളും അളവും മറ്റു നിബന്ധനകളും തിരുവനന്തപുരം 
മ്യൂസിയം മൃഗശാലാ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ 
നിന്നും പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. പ്ലാസ്റ്റിക് 
പോളി ത്തീൻ കവറു കളിൽ, പായ് ക്ക് ചെയ്ത ആഹാ ര 
സാ ധ ന ങ്ങൾ യാതൊരു കാര ണ വ ശാലും ക്യാന്റീനിൽ 
വിൽക്കു വാൻ അ നു വ ദി ക്കു ന്ന ത ല്ല . കൂടാതെ സർക്കാർ 
ക്വട്ടേഷ നു കൾക്കുള്ള എല്ലാ നിബ ന്ധ ന കളും ഇതിന് 
ബാധകമായിരിക്കുന്നതാണ്. 


ഡയറക്ടറേറ്റ്, 
മ്യൂസിയവും മൃഗശാലയും വകുപ്പ്, 
തിരുവനന്തപുരം, 


ഡയറക്ടർ. 


